Regn .No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


| Reg. No . രജി. നമ്പർ 
| KL/TV ( N )/ 12/ 12 -14 


കേഴ 
COVERNM 


ാർ. 


രള സർട്ടി 
LIVMENT OF 


- 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. I | 
വാല്യം 1 ) 


18th September 2012 
2012 സെപ്റ്റംബർ 18 
20th Bhadra 1934 
1934 ഭാദ്രം 27 


- തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Police Department 


ലേല പരസ്യം 


നമ്പർ ഇ2- 6152/ കെ . എ . പി . - 3. 


2012 ആഗസ്റ്റ് 16 . 


പത്തനംതിട്ട ജില്ലയിലെ അടൂർ കെ . എ . പി. 3 -ാം ബറ്റാലിയൻ 
ആസ്ഥാനത്ത് ടി ബറ്റാ ലിയന്റെ കീഴിലുള്ള ബറ്റാ ലി യൻ 
ട്രാൻസ്പോർട്ട് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ള ഉപയോഗശൂന്യമായ 
ടയറുകൾ, ട്യൂബുകൾ, വാഹനങ്ങളുടെ സ്പെയർ പാർട്ട്സുകൾ, 
എൻജിൻ ഓയിൽ എന്നിവ 18 - 9 - 2012 -ാം തീയതി രാവിലെ 
11 മണിക്ക് കെ . എ . പി. 3 -ാം ബറ്റാലിയൻ ആസ്ഥാനത്തു വച്ച് 
പര സ്യമായി ലേലം ചെയ്ത് വില്പന നട ത്തു ന്ന താ ണ്. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൃത്യസമയത്ത് 
ലേല സ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് 
1 മണിക്കൂർ മുമ്പ് ടി ട യ റു കൾക്കും ട്യൂബു കൾ ക്കും 
നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യമായ 350 (മുന്നൂറ്റി അൻപത്), 
വാഹനങ്ങളുടെ സ്പെയർ പാർട്ട്സുകൾക്ക് 260 ( ഇരുന്നൂറ്റി 
അറുപത്), ഉപയോഗശൂന്യമായ എൻജിൻ ഓയിലിന് - 360 
( മു ന്നൂറ്റി അറു പത്) ലേല സ്ഥ ലത്ത് അടച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെ 
ട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചുകൊടുക്കുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുന്നവർ ലേലം തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ 
തിരിച്ചറിയൽ രേഖകളും മേൽ വിലാസം തെളിയിക്കുന്ന 
രേഖകളും ലേലം നട ത്തുന്ന ഉദ്യോഗസ്ഥനെ കാണിച്ച് 
ബോദ്ധ്യപ്പെടുത്തണ്ട താ ണ്. കൂടാതെ ടി സാധ ന ങ്ങൾ 


വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരിൽനിന്നും മുൻകൂട്ടി മുദ്രചെയ്ത 
കവറിൽ ദർഘാസുകൾ നേരിട്ടോ തപാൽമാർഗ്ഗമോ 17 - 9 - 2012 
വൈകു ന്നേരം 5 മണിക്ക് മുൻപായി ഈ ഓഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ തപാലിൽ അയയ്ക്ക 
ന്ന വർ ദർ ഘാ സി നോ ടൊപ്പം ലേല പരസ്യ ത്തിലുള്ള 
നിരതദ്രവ്യം കെട്ടിവച്ചതിനുള്ള രസീത് ഉൾപ്പെടുത്തിയിരിക്കണം. 
ടി ദർഘാസുകൾ കമാണ്ടന്റ്, കെ . എ . പി . 3 -ാം ബറ്റാലിയൻ, 
അടൂർ, പത്തനംതിട്ട എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. 
കവറിന്റെ മുകളിൽ “ഉപയോഗശൂന്യമായ ടയറുകൾ, ട്യൂബുകൾ, 

പെയർ പാർട്ടുകൾ, എൻജിൻ ഓയിൽ വാങ്ങുന്നതിനുള്ള 
ദർഘാസ് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കണം. ലേലം 
അ വ സാ നി ച്ചാ ലു ടൻ ദർ ഘാ സു കൾ തുറ ക്കു ന്നതും 
ലേല ത്തിലോ ദർഘാ സിലോ കൂടു തൽ തുക കാണിക്കു 
ന്നയാൾക്ക് വില്പന താല്ക്കാലികമായി ഉറപ്പിക്കുന്നതും ലേലം 
കൊണ്ടയാൾ അപ്പോൾതന്നെ ലേലം/ ദർഘാസ് തുകയുടെ 
പകുതി സംഖ്യയും നില വി ലു ള്ള നിരക്കിൽ വില്പന 
നികുതിയുടെ ( നിരതദ്രവ്യം കിഴിച്ച്) ലേല സ്ഥലത്തുവച്ചുതന്നെ 
അട യ് ക്കേ ണ്ട തും ബാക്കി സംഖ്യ ലേലം/ ദർഘാസ് 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി പത്ത് ദിവസത്തിനുള്ളിൽ 
അടച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിൽ ടി സാധനങ്ങൾ നീക്കം 
ചെയ്യേണ്ടതുമാണ്. 

- ഏതെങ്കിലും കാരണവശാൽ ലേലം കൊണ്ടയാൾ ലേല 
നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക 
സർക്കാരിന് മുതൽക്കൂട്ടുന്നതും ടി സാധനങ്ങൾ പുനർലേലം 


18th SEPT. 2012 ) 


POLICE DEPARTMENT 


ചെയ്യു ന്ന തു മാ യി രിക്കും. പുനർ ലേ ല ത്തിൽ സർക്കാരിന് 
എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആ തുക മുൻ ലേലക്കാര 
നിൽനിന്നും ഈടാക്കുന്നതുമാണ്. കൂടുതലായി കിട്ടുന്ന 
തുകയ്ക്ക് മുൻലേലക്കാരൻ അവകാശി അല്ലാത്തതുമാണ്. 

- ലേലത്തിനായി നീക്കി വച്ചിട്ടുള്ള ടി സാധ ന ങ്ങ ൾ 
ലേല ത്തിന് മുമ്പുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 
10 മണി മുതൽ വൈകു ന്നേരം 5 മണി വരെയുള്ള 
ഏതെങ്കിലും സമയത്ത് അടൂർ കെ . എ . പി . 3 -ാം ദളത്തിലെ 
അസിസ്റ്റന്റ് കമാണ്ടന്റ് ( ക്യു . എം .) - ന്റെ അനുമതിയോടുകൂടി 
പരിശോധിക്കാവുന്നതാണ്. 


യാതൊരു കാര ണവും കൂടാതെ ദർഘാസ്/ ലേലം 
മാറ്റിവയ്ക്കാനോ അസ്ഥിരപ്പെടുത്താനോ ഉള്ള അധികാരം 
കെ . എ . പി. 3 -ാം ബറ്റാലിയൻ കമാണ്ടന്റിൽ നിക്ഷ്പതമായിരിക്കു 
ന്നതാണ്. 


കമാണ്ടന്റിന്റെ കാര്യാലയം, 
കെ . എ . പി . 3 -ാം ദളം, അടൂർ. 


( ഒപ്പ്) 
കമാണ്ടന്റ്, കെ . എ . പി . 3. 


